Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERN 


കേരള 


ള സർക് 


VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol . LVI | 
വാല്യം 56 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th June 2011 

2011 ജൂൺ 14 
24th Jyaishta 1933 
1933 ജ്യേഷ്ഠം 24 


നമ്പർ 


PART III 
Co- operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എസ്. സി . റ്റി. എം . 4031/2010 . 

| 2011 മേയ് 18 . 
വിഷയം: - പത്തനംതിട്ട ജില്ലാ റീട്ടെയിൽ കെമിസ്റ്റ് സഹകരണ സംഘം ( ക്ലിപ്തം ) പി . റ്റി . 171 - ലിക്വിഡേഷൻ ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - 1, കോഴഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പത്തനംതിട്ട യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 

സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 


2. ഈ ആഫീസിലെ 28 - 11 -2010 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


3 . ഈ ആഫീസിലെ 17 - 12 - 2010 - ലെ ഇതേ നമ്പർ കത്ത്. 


4. കോഴഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 4- 5- 2011 - ലെ പി.1901 / 08 -ാം നമ്പർ കത്ത്. 
പി . റ്റി. 171-ാം നമ്പർ പത്തനംതിട്ട ജില്ലാ റീട്ടെയിൽ കെമിസ്റ്റ് സഹകരണസംഘം ( ക്ലിപ്തം) 16 - 8- 2000 - ൽ രജിസ്റ്റർ ചെയ്ത് 
24-9- 2000 - ൽ പ്രവർത്തനമാരംഭിച്ചിട്ടുള്ളതാണ്. 11- 12- 2008 മുതൽ സംഘം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. ടി സംഘത്തിൽ 
2004 - 05 -നുശേഷം ബൈലോ വ്യവസ്ഥ പ്രകാരമുള്ള യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല . സംഘം അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി 
പല പ്രാവശ്യം ദീർഘിപ്പിച്ചിട്ടുള്ളതുമാണ്. സംഘം നിലവിൽ പ്രവർത്തനരഹിതവും പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു 
സാദ്ധ്യതയുമില്ലാത്തതുമാണ്. 


സൂചന (1) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂചന ( 2) പ്രകാരം ബന്ധപ്പെട്ട മുൻ ഭരണസമിതി 
അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതുമാണ്. ടി നോട്ടീസിൻ പ്രകാരം ഒരംഗം ഹാജരായി മറ്റംഗങ്ങളുമായി ആലോചിച്ച് 
തീരുമാനമറിയിക്കാമെന്ന് അറിയിച്ചിരുന്നു . ആയതിനെ തുടർന്ന് ഈ ആഫീസിൽ നിന്നും സൂചന (3 ) കത്ത് പ്രകാരം കോഴഞ്ചേരി 


14th JUNE 2011 ] 


CO -OPERATIVE DEPARTMENT 


64 


അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന് തുടർ നടപടിക്കായി നിർദ്ദേശം നൽകിയിരുന്നു . ടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴഞ്ചേരി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 12 -1- 2011- ൽ ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നതായും, നാളിതുവരെ 
എന്തെങ്കിലും വിവരം ലഭിക്കുകയോ, നേരിൽ ഹാജരായി വിവരം നൽകുകയോ ചെയ്തിട്ടില്ലായെന്നും സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പി. റ്റി . 171 -ാം നമ്പർ പത്തനംതിട്ട ജില്ലാ റീട്ടെയിൽ കെമിസ്റ്റ് സഹകരണ സംഘം പ്രവർത്തനം 
ഏറ്റെടുത്ത് നടത്തുന്നതിന് ആരും തയ്യാറാകാത്തതിനാൽ സമാപ്തീകരിക്കുന്നതിന് കോഴഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
ശുപാർശ ചെയ്തിരിക്കുന്നു. മേൽ സാഹചര്യത്തിൽ ടി സംഘം സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


പി. റ്റി . 171 -ാം നമ്പർ പത്തനംതിട്ട ജില്ലാ റീട്ടെയിൽ കെമിസ്റ്റ് സഹകരണസംഘം ( ക്ലിപ്തം) - ന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി സഹകരണ 
നിയമം വകുപ്പ് 72 പ്രകാരം കോഴഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പത്തനംതിട്ട യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. പത്തനംതിട്ട യൂണിറ്റ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്ററുടെചുമതല ഉടൻ ഏറ്റെടുക്കേണ്ടതും ഏറ്റെടു 
ത്തിട്ടുള്ളമുതലുകളുടെയും റിക്കാർഡുകളുടെയും വിവരങ്ങൾ താമസംവിനാ ഈ ആഫീസിൽ റിപ്പോർട്ട്ചെയ്യേണ്ടതുമാണ്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


പത്തനംതിട്ട. 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ നടപടിക്രമം 

(1) 


നമ്പർ എസ്. സി . റ്റി . എം . 1260/ 2008. 


2011 മേയ് 7. 


വിഷയം: - ഐ 301 -ാം നമ്പർ പള്ളിവാസൽ പഞ്ചായത്ത് കേരോല്പാദക സംഭരണ സംസ്കരണ വിപണന സഹകരണ 

സംഘം സമാപ്തീകരണം സംബന്ധിച്ച്. 


സൂചന: - 1. ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 19- 9-2009- ലെ 918 /08 -ാം നമ്പർ കത്ത്. 


2. ഈ ആഫീസിലെ 7 - 10 - 2009 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


- 3. ഇടുക്കി ജില്ലാ സഹ ക രണ ബാങ്ക് ജനറൽ മാനേ ജ രുടെ 14 - 11 - 2009 - ലെ എൽ/എസ്. ഒ. എ സ്./ 

- ലിക്വിഡേഷൻ 2009 - 10 -ാം നമ്പർ കത്ത്. 


- ഐ . 301 -ാം നമ്പർ പള്ളിവാസൽ പഞ്ചായത്ത് കേരോല്പാദക സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം ദീർഘ 
നാളായി പ്രവർത്തനരഹിതമാണെന്നും നിയമാനുസൃത ഭരണസമിതിയോ ജീവനക്കാരോ സ്വന്തമായി ആഫീസോ ഇല്ലായെന്നും 
ആയതിനാൽ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് 66 -ാം വകുപ്പു 
പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂചന ( 1) പ്രകാരം ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂചന (2 ) പ്രകാരം സംഘത്തിനും സർക്കിൾ സഹകരണ യൂണിയനും ഇടുക്കി 
ജില്ലാ സഹകരണ ബാങ്കിനും ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഇടുക്കി ജില്ലാ 
സഹകരണ ബാങ്കിന് ടി സംഘം സമാപ്തീകരിക്കുന്നതിൽ എതിരഭിപ്രായം ഇല്ലായെന്ന് സൂചന ( 3) പ്രകാരം ജനറൽ മാനേജർ 
അറിയിച്ചിട്ടുണ്ട്. സംഘത്തിന്റെയും ദേവികുളം സർക്കിൾ സഹകരണ യൂണിയന്റെയും മറുപടി നാളിതു വരെ ലഭിക്കാത്ത 
സാഹചര്യത്തിൽ സംഘവുമായി ബന്ധപ്പെട്ട മറ്റാർക്കും ആക്ഷേപമില്ല എന്നുള്ള നിഗമനത്തിൽ കേരള സഹകരണ നിയമപ്രകാരം 
എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


- ഐ . 301 -ാം നമ്പർ പള്ളിവാസൽ പഞ്ചായത്ത് കേരോല്പാദക സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം ക്ലിപ്തം, 
തോക്കുപാറ എന്ന സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) 
പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ദേവികുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ദേവികുളം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
കേരള സഹകരണ നിയമം വകുപ്പ് 72 (1) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചും ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ 
ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം 
ചാർജ്ജടുത്ത വിവരം ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃതം സമാപ്തീകരണ നടപടികൾ ഒരു വർഷത്തിനകം 
പൂർത്തിയാക്കേണ്ടതുമാണ്. സമാപ്തീകരണ നടപടികൾ സംബന്ധിച്ച് തൈമാസ റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതാണ്. 


14th JUNE 2011 ] 


CO - OPERATIVE DEPARTMENT 


65 


നമ്പർ എ . ഇ .എൽ. 5020/ 2009. 


2011 മേയ് 19. 


വിഷയം: - കൂട്ടാർ കൺസ്യൂമർ സഹകരണ സംഘം ക്ലിപ്തം ഐ .243 - സമാപ്തീകരണം - രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - 1. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജ ) ഇടുക്കിയുടെ 3- 8- 2009 - ലെ സി. എസ്. 2197/09 -ാം നമ്പർ 

ഉത്തരവ്. 


2. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജ ) ഇടുക്കിയുടെ 30 - 11 -2010 - ലെ എ . ഇ . എൽ. 5020 / 09 -ാം 

നമ്പർ ഉത്തരവ്. 


3. സംഘം ലിക്വിഡേറ്ററുടെ 30- 4- 2011 - ലെ 1539/ 09 -ാം നമ്പർ ഉത്തരവ്. 


4. ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ )- ടെ 30 - 4- 2011- ലെ എ . 1539 / 2009 -ാം നമ്പർ കത്ത്. 


- ഐ . 243 -ാം നമ്പർ കൂട്ടാർ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപീകരിക്കുന്നതിനായി ഉടുമ്പൻചോല 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) ആഫീസിലെ ‘ എ ’ യൂണിറ്റ് ഇൻസ്പെക്ടറെ മേൽ സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററായി 
നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . ആയത് പ്രകാരം ടിയാൻ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 14-9 -2009 - ൽ ചുമതലയേൽ 
ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 


ടി സംഘത്തിൽ ലിക്വിഡേറ്റർ ചാർജ് എടുത്തതിനുശേഷം ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കിയെടുക്കുകയും കൊടുത്ത് 
തീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്ത് തീർക്കുകയും ചെയ്തശേഷം ബാക്കിയുള്ള ഈടാക്കുവാനും കൊടുത്ത് തീർക്കുവാനും 
സാധിക്കാത്ത ആസ്തിബാദ്ധ്യതകൾ എഴുതി തള്ളുന്നതിനും കുറവ് ചെയ്യുന്നതിനും അനുവാദത്തിന് അപേക്ഷിക്കുകയും 
സൂചന (2) പ്രകാരം അനുവാദം നൽകിയിട്ടുള്ളതുമാണ്. 


ലിക്വിഡേഷൻ കാലയളവിലെ വരവുചെലവ് കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ ആഡിറ്റ് ചെയ്തിട്ടുള്ളതു 
മാണ്. ലിക്വിഡേഷൻ നടപടികൾ നിയമാനുസൃതം പൂർത്തിയാക്കി സൂചന (3) പ്രകാരം ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 
ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. 


മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു : 


ഉത്തരവ് 


ഐ . 243 -ാം നമ്പർ കൂട്ടാർ കൺസ്യൂമർ സഹകരണ സംഘം ( ക്ലിപ്തം) ലിക്വിഡേറ്ററുടെ 30 -4- 2011 - ലെ ഉത്തരവ് അംഗീകരിച്ച് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ്74(3) പ്രകാരം റദുചെയ്ത്ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ 3 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതും ഈ ആഫീസിന്റെമുൻകൂർ അനുവാദം 
വാങ്ങിയതിനുശേഷം നശിപ്പിച്ചുകളയേണ്ടതുമാണ്. 


ഐ . 243 -ാം നമ്പർ കൂട്ടാർ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉടുമ്പൻചോല 
-- സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ‘ എ ’ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ അന്തിമ 

സമാപ്തീകരണ നടപടിക്രമങ്ങളുടെ പകർപ്പ് 


സൂചന : - 1. ബഹു . ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) അവർകളുടെ 3 - 9 - 2009 - ലെ 

സി. എസ്. 2197/ 09 -ാം നമ്പർ സമാപ്തീകരണ ഉത്തരവ്. 


2. ബഹു . ജോയിന്റ് രജിസ്ട്രാറുടെ 3 -3- 2011 - ലെ എ . ഇ .എൽ. 5020 /09 നമ്പർ ഉത്തരവ്. 


മേൽ സൂചന (1) പ്രകാരം ഐ . 243 -ാം നമ്പർ കൂട്ടാർ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപീ 
കരിക്കുന്നതിന് ഉത്തരവായിട്ടുള്ളതും ഉടുമ്പൻചോല സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ‘ എ ’ 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതുമാണ്. ലിക്വിഡേറ്റർ 14 - 9- 2009- ൽ ചുമതലയേറ്റിട്ടുണ്ട്. ചുമതലയേറ്റ 
തീയതിയിലെ ബാക്കിപത്രവും ചുവടെ ചേർക്കുന്നു: 


14th JUNE 2011 ] 


CO -OPERATIVE DEPARTMENT 


14 - 9 - 2009 - ലെ ബാക്കിപത്രം 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


2 . 80 


100 .00 


ഓഹരി മൂലധനം 

5000. 00 
ക്യാഷ് ഡെഫിസിറ്റ് റിസർവ്വ് 

2 . 80 
അഫിലിയേഷൻ ഫീസ് അടയ്ക്കുവാനുള്ളത് 950.00 
അഡ്വാൻസ് ഡ്യൂ ബൈ 

4575.60 


നീക്കിയിരുപ്പ് 
ജില്ലാ ബാങ്ക് ഓഹരി 
അഡ്വാൻസ് ഡ്യൂ റ്റു 
അറ്റനഷ്ടം 


4515. 60 


5800. 00 


ആകെ 


10418 . 40 


ആകെ 


10418 . 40 


സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുകകൾ ലഭിക്കുവാനുണ്ടെങ്കിൽ ആയത് രണ്ടുമാസത്തിനകം റിപ്പോർട്ട് 
ചെയ്യുന്നതിനായി കേരള സഹകരണ നിയമം ചട്ടം 69 ( 2 ) പ്രകാരമുള്ള ക്ലെയിം നോട്ടീസ് 31 - 10 - 2009 - ൽ ലിക്വിഡേറ്റർ 
പരസ്യപ്പെടുത്തി. യാതൊരു വിധത്തിലുമുള്ള ക്ലെയിം/ അവകാശങ്ങൾ ലിക്വിഡേറ്റർക്ക് നാളിതുവരെ ലഭിച്ചിട്ടില്ല . 


-- സംഘത്തിന്റെ ആഡിറ്റ് 2006 - 07 വർഷം വരെ പൂർത്തിയായിട്ടുണ്ട്. ആഡിറ്റ് ഫീസിനത്തിൽ സംഘത്തിന് സർക്കാരിലേക്ക് 
കുടിശ്ശികയില്ല . 


- സംഘത്തിന്റെ ആസ്തിബാദ്ധ്യതകളിൽ നീക്കിയിരുപ്പ് 2.80 " ഈടാക്കിയിട്ടുണ്ട്. ആകയാൽ ക്യാഷ്ഡെഫിസിറ്റ് റിസർവ്വ് 
സംഘം കണക്കിൽ നിന്നും തട്ടിക്കിഴിക്കുകയും ആകയാൽ അറ്റനഷ്ടമായ 5,800 --യിൽ നിന്നും ടി തുക കുറവ് ചെയ്ത് 
അറ്റനഷ്ടം 5,797.20 യാവുകയും ചെയ്യുന്നു . 


ഈടാക്കുവാൻ കഴിഞ്ഞ ആസ്തികൾ പണമാക്കി മാറ്റിയെടുക്കുകയും ലിക്വിഡേഷൻ സംബന്ധിച്ച ചെലവുകളും ഉൾപ്പെടുന്ന 
ലിക്വിഡേഷൻ കാലയളവിലെ വരവുചെലവു കണക്കുകൾ ചുവടെ ചേർക്കുന്നു: 


വരവ് 


തുക 


ചെലവ് 


തുക 


ജില്ലാ ബാങ്ക് ഓഹരി 


100 . 00 


ലിക്വിഡേഷൻ ചാർജ് 


15. 00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
അഫിലിയേഷൻ ഫീസ് കുടിശ്ശിക 
അടച്ചത് 


5 . 00 
82 . 80 


ആകെ 


100 .00 


ആകെ 


102.80 


00 . 00 


മുന്നിരുപ്പ് 
വകരണ്ടിൽ 


2 .80 

നീക്കിയിരുപ്പ് 
102.80 

വകരണ്ടിൽ 
ലിക്വിഡേഷൻ കാലയളവിലെ ലാഭനഷ്ടക്കണക്ക് ചുവടെ ചേർക്കുന്നു: 


102.80 


തുക 


ലാഭം 


തുക 


നഷ്ടം 
ലിക്വിഡേഷൻ ചാർജ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


15. 00 


5 . 00 


ലിക്വിഡേഷൻ നഷ്ടം 


20 .00 


ആകെ 


20.00 


ആകെ 


20 .00 


- സംഘം കണക്കിൽ ബാക്കി നിൽക്കുന്നതിൽ ഈടാക്കിയെടുക്കുവാൻ കഴിയാത്തതും കൊടുത്തുതീർക്കുവാൻ കഴിയാത്തതുമായ 
ആസ്തിബാദ്ധ്യ ത ക ളെ സംഘം കണ ക്കിൽ നിന്നും തട്ടി ക്കി ഴി ക്കു ന്ന തിന് സൂചന ( 2 ) പ്രകാരം അനുമതി നൽകി 
ഉത്തരവായിട്ടുണ്ട്. ഇതുപ്രകാരം എഴുതിത്തള്ളി ആസ്തി ബാദ്ധ്യതകളുടെ വിവരം ചുവടെ ചേർക്കുന്നു : 

എഴുതിത്തള്ളിയ ആസ്തിബാദ്ധ്യതകൾ 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


4515. 60 


ഓഹരി മൂലധനം 

5000. 00 
അഡ്വാൻസ് ഡ്യൂ ബൈ 
അഫിലിയേഷൻ ഫീസ് കൊടുക്കുവാനുള്ളത് 817 .20 


4515 . 60 


5797. 20 


അഡ്വാൻസ് ഡ്യൂ റ്റു 
നഷ്ടം 
ലിക്വിഡേഷൻ 
നഷ്ടം 


20 . 00 


5811 .20 


ആകെ 


10332 . 80 


ആകെ 


10332. 80 


14th JUNE 2011] 


CO - OPERATIVE DEPARTMENT 


ഈ തുകകൾ എഴുതി തള്ളിയതോടെ സംഘത്തിന്റെ ആസ്തിബാദ്ധ്യതകളുടെ തുക പൂജ്യമായി മാറും. 


സംഘത്തിന് സർക്കാരിലേക്ക് കുടിശ്ശികയില്ല . ലിക്വിഡേഷൻ ചാർജ്ജും കോമൺ ലിക്വിഡേഷൻ ഫണ്ടും നിയമാനുസരണം 
അടച്ചിട്ടുണ്ട്. 


നിലവിലുള്ള അംഗങ്ങളുടെ ഇപ്പോഴത്തെ മേൽവിലാസം കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും ആയത് ലഭിക്കാത്തതിനാലും യോഗം 
വിളിച്ചു ചേർക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ ഫണ്ട് സംഘത്തിലില്ലാത്ത സാഹചര്യത്തിലും അന്തിമ പൊതുയോഗം 
വിളിച്ചു ചേർക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല . ആകയാൽ ലിക്വിഡേഷൻ സംബന്ധിച്ച വരവു ചെലവു കണക്കുകൾ അംഗീകരിക്കുകയും 
സംഘത്തിന്റെ പ്രവർത്തനം അന്തിമമായി സമാപ്തീകരിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു . 


ലിക്വിഡേഷൻ സംബന്ധമായ കണക്കുകൾ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ് എ . ഇ .എൽ. 
ആഡിറ്റർ ആഡിറ്റ് ചെയ്തിട്ടുണ്ട്. 


മേൽ സാഹചര്യത്തിൽ ഐ 243 -ാം നമ്പർ കൂട്ടാർ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ 1969 - ലെ കേരള സഹകരണ 
നിയമം വകുപ്പ് 73 പ്രകാരം സമാപ്തീകരണ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സഹകരണ നിയമം വകുപ്പ് 73 (3 )- ന് വിധേയമായി 
തത്സംബന്ധമായ റിപ്പോർട്ട് ഇതിനാൽ സമർപ്പിക്കുന്നു. 


- മേൽ സാഹചര്യങ്ങളിൽ ഐ .243 -ാം നമ്പർ കൂട്ടാർ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം റദുചെയ്യാവുന്നതാണെന്ന് ശുപാർശ ചെയ്തുകൊള്ളുന്നു . 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ഇടുക്കി. 


ാവലില 


തല C 


De 


കണ്ണൂർ ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ ചുമതല വഹിക്കുന്ന 

-- ഡെപ്യൂട്ടി രജിസ്ട്രാർ ( ഭരണം) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ 6803 /10 / എഇഎൽ കെഡിസ്. 


2011 മേയ് 19. 


വിഷയം: ലിക്വിഡേഷൻ- കണ്ണൂർ ജില്ലാ ഹരിജൻ ലേബർ കോൺട്രാക്ട് സഹകരണസംഘം, ലിമിറ്റഡ് നമ്പർ സി.954 

സമാപ്തീകരണം പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 


സൂചന: - 1. 


ഈ ആഫീസിലെ 17 - 7 - 1999 - ലെ 3116 /99 / എഇഎൽ നമ്പർ ഉത്തരവ്. 


| 2. സംഘം ലിക്വിഡേറ്ററുടെ 16- 5 - 2011- ലെ 2573 / 99 / കെ നമ്പരായുള്ള നടപടിക്രമം. 


ക്ലിപ്തം നമ്പർ സി. 954 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ ഹരിജൻ ലേബർ കോൺട്രാക്ട് സഹകരണസംഘം പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ്71(1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന(1) വഴി ഉത്തരവിടുകയും 
കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ കണ്ണൂർ- 2 യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 
ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 15 - 10 -1999 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


മേൽസൂചന (2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ ഇ എൽ ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 


മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാര 
മുപയോഗിച്ച് നമ്പർ സി .954 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ ഹരിജൻ ലേബർ കോൺട്രാക്ട് സഹകരണസംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദുചെയ്തു കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകലരേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിത മായി സൂക്ഷിക്കേ ണ്ട താ ണ് . ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതാണ്. 


( ഒപ്പ്) 


കണ്ണൂർ. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ഇൻ ചാർജ്. 


ണം 


